Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. 021. mmo 
KL / TV (N )/ 12/ 2009 - 2011 


सत्यमेव जयते 


GOVERNN 


. 
കേര 


SOS MUSS 


900 


NMENT OF 


KERALA 


22 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


25th January 2011 
2011 2MQol 25 
5th Magha 1932 
1932 morelo 5 


beijo 56 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Irrigation Department 


TENDER NOTICE 


(2 ) 


(3) 


46 ,250 


No. W4 (C ) 1654 /97 . 

10th January 2011. 
The Superintending Engineer, Minor Irrigation Circle , 
Thiruvananthapuram on behalf of the Governor of Kerala 
invites competitive tenders including re -tenders for the 
following works in sealed cover superscribing the name 
of works from the Registered Contractors of Irrigation 
and Public Works Departments . The firm period of the 
tender will be 4 ( four ) months from the date of receipt of 
tender. 
SI. Tender No . and Name of 

EMD 
Work with Estimate PAC 


50,000 


No. 


(1) 


(2 ) 


4 23/SEMI/ 2010 - 11 - Do. Chirayil Pond 

and improving irrigation facilities to d /s 
of Thennoorkonam ela in Manamboor 

Panchayat (re -tender ) 18 ,50,000 
5 24 /SEMI/2010 - 11 - Do . Eazhakottukonam 

Chira and improving irrigation facilities to 
Thencherykonam ela d /s of Umamaheswary 
Temple in Manamboor Panchayat 

(re - tender) — 29 ,50 , 000 
6 25 /SEMI/ 2010 - 11 - Do . Kurumbuvila 

Chira and improving irrigation facilities to 
u /s of Thencherykonam ela in Manamboor 

Panchayat (re -tender ) — 23 , 00 ,000 
7 26 /SEMI/2010 - 11 - Do. Chirayil Kulam 

and improving irrigation facilities to d /s 
of Sreenarayanapuram ela in Ottoor 

Panchayat (re -tender) — 25 ,00 ,000 
8 27 /SEMI/2010 - 11 - Do . Padinjattathil 

Kulam and improving irrigation facilities to 
Karunilakode ela in Varkala Municipality 
(re -tender ) 27 ,00 ,000 


1 17 /SEMI/2010 - 11 — Renovation of Kodumon 

Kulam and allied works in Attingal 
Municipality (re -tender) — 20 ,00,000 


50 ,000 


50 ,000 


50 ,000 


50 ,000 


2 20/SEMI/2010 - 11 — Renovation of Kunnamkode 

Kulam and improving irrigation facilities to 
Kunnamkode Ela in Nagaroor 

Panchayat (re -tender) — 21,00 ,000 
3 22 /SEMI/ 2010 - 11 — Renovation of 

Ayiroorkonam Chira and allied works in 
Nagaroor Panchayat ( re-tender ) 16 ,50 ,000 


41,250 


50,000 


25th JAN . 2011] 


IRRIGATION DEPARTMENT 


48 


(1) 


(2 ) 


39 , 150 


50 ,000 


Paper worth 100 should also be executed and submitted 
along with the tender. Tenders received without preliminary 
agreement will be summarily rejected . According to the 
provision of Kerala Construction Workers Welfare Fund 
Act 8 ( 2 ) 1984 , the Contractor who is undertaking 
Construction of work has to remit 1 % of total cost of 
construction as contribution towards the Kerala 
Construction Workers Welfare Fund . The EMD should be 
pledged in favour of the Superintending Engineer, Minor 
Irrigation Circle, Thiruvananthapuram and submitted along 
with the tender. 

The sealed tenders should reach the office of the 
undersigned by post/speed post on or before 4 p . m . on 
10 - 2 - 2011. Under any circumstances the tenders received 
directly or by courier will not be accepted . The tender will 
be opened at 4 . 30 p .m . on 10 -2 -2011 by the undersigned 
or an authorized person in the presence of tenderers who are 
present at that time. The tenders will not be received in 
person direct under any circumstances . If the tender date is 
declared to be a holiday the tenders will be received on the 
next working day upto 4 p .m . and will be opened at 
4 . 30 p . m . Earnest Money will not be accepted in the form of 
Indira Vikas Pathra . Labour Contract Societies should 
produce certificates from competent authority ( from 
concerned Joint Registrar) showing their Class of 
Registration , work in hand , financial limit of total works, they 
can take up at a time and eligibility certificate while 
purchasing the tender documents and submit along with the 
tender documents . All the conditions prevailing in respect 
of the tenders in Kerala PWD and as per the G . O . ( P ) 
No. 84 / 97 /PW & T applicable to the above work also . 


9 30 /SEMI/2010 - 11 — RRR - ofwater bodies 

Improvements to Uliyoor Chira 
in Nedumangadu Municipality ( re -tender) 

( Thiruvananthapuram ) — 15 ,65 ,000 
10 32 /SEMI/2010-11 — RRR -ofwater bodies — 

Improvements to Perakulam and Side 
Protection work of side drain in 
Kudappanakunnu Panchayath (re -tender ) 

( Thiruvananthapuram ) — 25 ,00 , 000 
11 33 /SEMI/2010 -11 - RRR -water bodies 

Improvements and side protection work 
Munampoochira in Mangalapuram 
Panchayath (re -tender ) 

( Thiruvananthapuram ) — 15,71,000 
12 37 /SEMI/2010 - 11 - PM - Construction of 

drain from Kottayil thodu to T.S . Canal in 
Ward No. XVIII of Karunagappally 
Panchayath (Kollam ) (re-tender) 

16 ,40,000 
13 71/ SEMI/2010 - 11 - PM - Improvements 

to Erathala Pariyaram Poovathoor ela thodu 
in Nedumangadu Municipality 

( Thiruvananthapuram ) 16 ,00 , 000 
14 72 /SEMI/2010 -11 — M . I. Class I works 

Improvements to Ottoor thodu in Ottoor 
Panchayath ( Thiruvananthapuram ) 

23,00 ,000 
15 73/SEMI/2010 -11 — M . I. Class I works 

Improvements to Ayanthi Sasthamnada 
ela thodu in Cherunniyoor Panchayath 
(Thiruvananthapuram ) — 23 ,00 , 000 


39, 300 


41,000 


40 ,000 


50 ,000 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 
ജല സേചന വി ഭാഗം സൂപ ണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് ജലവിഭവ വകുപ്പിലോ പൊതുമരാമത്ത് 
വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
അംഗീകൃത കരാ റു കാ രിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ, ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽ 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന തീയതി 
2008 4 (moei) eomo 0100 CoQ101000. 


50 ,000 


Cost of tender documents — 3 ,000 + VAT @ 4 % for 
Sl. No. 1 , 3,200 + VAT @ 4 % for Sl. No . 2, 2 ,500 + 
VAT @ 4 % for Sl. No. 3 and 12 , 2 ,800 + VAT @ 4 % 
for Sl. No . 4 , 4 ,500 + VAT @ 4 % for Sl. No . 5 , 

3 ,500 + VAT @ 4 % for Sl. Nos. 6 , 14 , 15 ; 3 ,800 + VAT 
@ 4 % for Sl. Nos . 7 and 10 , 4 ,100 + VAT @ 4 % for 
Sl. No. 8 , 2,400 + VAT @ 4 % for Sl. Nos. 9 , 11, 13 . 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


(1) 


R 


(2 ) 


50 ,000 


Last date and time of receipt of tender - 10 -2- 2011, 4 p .m . 
Class of eligible contractors — B Class and above . 

Time of completion of work — 6 months for Sl. Nos.12 , 
13, 14 , 15 and 31- 3- 2011 for all others . 

Name of Division under which the work comes — Minor 
Irrigation Division , Thiruvananthapuram and Kollam . 

Tender documents and other particulars can be 
obtained from the office of the undersigned on all working 
days commencing from 4 -2 -2011 and 7 - 2 - 2011 upto 4 p .m . 
A preliminary agreement in the prescribed form in Stamp 


2 


17 / 04) M0. . 990 .009 . / 2010 – 11 BOQ13308 
മുനിസിപ്പിച്ചാറ്റിയിൽ കൊടുമൺകുളത്തിന്റെ 
ന വീക ര ണ വും അ നു ബന്ധപണികളും 
(OMÔ Bôrejonų ) (MOJUMM1100 ) 

20 ,00 , 000 
20 / 20 m . m .190.009 . / 2010 - 11 - M 028 
പഞ്ചായത്തിൽ കുന്നംകോട് കുളത്തിന്റെ 
നവീകരണവുംകുന്നംകോട് ഏലായുടെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
ol6ple- 300 (ngoộ 30°elom ) 
( MIUMM00100 ) 21, 00 ,000 


50 , 000 


25th JAN . 2011 ] 


IRRIGATION DEPARTMENT 


( 1) 


- ( 2 ) 


( 2 ) 


- ( 3) 


3 22 / എസ് . ഇ . എം . ഐ ./ 2010 - 11 - നഗരൂർ 

പഞ്ചായത്തിൽ അയിരൂർ കോണം ചിറയുടെ 
നവീകരണവും അനുബന്ധ പണികളും 
(പുനർ ദർഘാസ്) ( തിരുവനന്തപുരം) - 
16,50, 000 


41,250 


41,000 


13 


23 /എസ് . ഇ . എം . എ . / 2010 - 11 - മണമ്പൂർ 
പഞ്ചായത്തിൽ ചിറയിൽ കുളത്തിന്റെ 
വീകരണവും തെന്നൂർക്കോണം താഴെ 
ഏലായിലെ ജലസേചന സൗകര്യം മെച്ച 

പ്പെടുത്തുന്ന പണികളും (പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 18, 50, 000 


12 37 /എസ് . ഇ . എം . എ ./ 2010 - 11 - പി . എം . 

കരുനാഗപ്പള്ളി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 
18- ൽ കോട്ടയിൽ തോട് മുതൽ റ്റി . എസ്. 
കനാൽ വരെ ഓട നിർമ്മാണം ( കൊല്ലം) 

(പുനർ ദർഘാസ്) - 16,40,000 
- 11 /എസ് . ഇ . എം . ഐ ./ 2010 - 11 -- പി . എം . 

നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഏറത്തല 
പരി യാ രം പൂ വ ത്തൂർ ഏലാ തോടിന്റ 
നവീകരണ പണികൾ ( തിരുവനന്തപുരം) - 

- 16 ,00,000 
14 72 /എസ് . ഇ . എം . എ . / 2010 - 11 - മെ നർ 

ഇറിഗേഷൻ ക്ലാസ് 1 പണികൾ ഒറ്റൂർ 
പഞ്ചായത്തിലെ ഒറ്റൂർ തോടിന്റെ നവീകരണ 

പണികൾ ( തിരുവനന്തപുരം) - 23, 00 , 000 
15 73/ എസ് . ഇ . എം . എ . / 2 010 - 11 - മെ നർ 

ഇറിഗേഷൻ ക്ലാസ് 1 പണികൾ ചെറുന്നിയൂർ 
പഞ്ചായത്തിലെ അയന്തി ശാസ്താംനട 
ഏലാ തോടിന്റെ നവീകരണ പണികൾ 
( തിരുവനന്തപുരം) - 23,00,000 


40 ,000 


46,250 


5 


50, 000 


24/എസ് . ഇ . എം . ഐ . / 2010 - 11 - മണമ്പൂർ 
പഞ്ചായത്തിൽ ഈഴക്കോട്ടുകോണം ചിറയുടെ 
ന വീക ര ണ വും തെഞ്ചേരിക്കോണം ഏലാ 
യിലെ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
പണികളും (പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 29,50,000 


50, 000 


6 


50,000 


50,000 


ദർഘാസ് ( പമാ ണ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
3,000 + വാറ്റ് ( 4 %), ക്രമനമ്പർ 2- ന് 3,200 + വാറ്റ് (44), 
ക്രമനമ്പർ 3- നും 12 - നും 2,500 + വാറ്റ് ( 4 %), ക്രമനമ്പർ 4- ന് 

2,800 + വാറ്റ് ( 4 % ), ക്രമനമ്പർ 5 - ന് 4,500 + വാറ്റ് ( 4 % ), 
കമ ന മ്പർ 6 , 14, 15 ഇവയ് ക്ക് 3 , 500 + വാറ്റ് ( 4 %) , 
ക്രമനമ്പർ 7 - നും 10 - നും 3,800 + വാറ്റ് (4 %), ക്രമനമ്പർ 8- ന് 

4, 100 + വാറ്റ് ( 4 %) , കമ ന മ്പർ 9 , 11, 13 ഇവയ്ക്ക് ക് 
2,400 + വാറ്റ് ( 4 %). 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
10 - 2 - 2011, 4 മണി. 


50, 000 


25/എസ്. ഇ . എം . എ . / 2010 - 11 -- മണമ്പൂർ 
പഞ്ചായത്തിൽ കരിമ്പുചിറയുടെ നവീകരണവും 
തെഞ്ചേരിക്കോണം താഴെ ഏലായുടെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
പ ണി ക ളു ം ( പ ന ർ ദ ർ ഘ ാ സ് ) 
( തിരുവനന്തപുരം) - 23,00,000 
26 /എസ് . ഇ . എം . എ . / 2010 - 11 - ഒറ്റൂർ 
പഞ്ചായത്തിൽ ചിറയിൽ കുളത്തിന്റെ 
നവീകരണവും ശ്രീനാരായണപുരം താഴെ 
ഏലായിലെ ജലസേചന സൗകര്യം 
മെച്ചപ്പെടുത്തുന്ന പണികളും(പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 25 ,00,000 
27/എസ്. ഇ . എം . എ / 2 0 10 - 11 - വർക്കല 
നഗരസഭയിൽ പടിഞ്ഞാറ്റതിൽ കുളത്തിന്റെ 
നവീകരണവും കരുനിലക്കോട് ഏലായിലെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
പണികളും (പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 27,00,000 
30/എസ്. ഇ . എം. ഐ ./2010-17 - ആർ. ആർ.ആർ. - 
നെടുമങ്ങാട് മുനിസിപ്പിലാറ്റിയിൽ ഉളിയൂർ 
ചിറയുടെ നവീകരണവും ലീഡിംഗ് ചാലിന്റെ 
സംരക്ഷണ പണികളും (പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 15 ,65, 000 
32/എസ്. ഇ . എം . ഐ ./ 201011 - ആർ. ആർ. ആർ. 
കുടപ്പനക്കുന്ന്പഞ്ചായത്തിലെ പേരക്കുള 
ത്തിന്റെ നവീകരണ വും സൈഡിലുള്ള 
ഓടയുടെ സംരക്ഷണവും (പുനർ ദർഘാസ്) 
( തിരുവനന്തപുരം) - 25,00,000 
33/ എസ്. ഇ . എം. ഐ ./ 2010-1 - ആർ. ആർ. ആർ. 
മംഗലാപുരം പഞ്ചായത്തിലെ മണമ്പുചിറ 
യുടെ നവീകരണവും സംരക്ഷണ പണികളും 
(പുനർ ദർഘാസ്) ( തിരുവനന്തപുരം) 
- 15 ,71, 000 


50,000 


39,150 


കരാറുകാരുടെ വിഭാഗം - " ബി ക്ലാസും അതിനുമുകളിലും. 

പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി - ( ക മ ന മ്പ ർ 
12 , 13 , 14 , 15 ഇവയ്ക്ക് 6 മാസം, മറ്റുള്ളവയ്ക്ക് 31 - 3 - 2011. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 4- 2 - 2011 
മുതൽ 7 - 2 - 2011 വൈകുന്നേരം 4 മണിവരെ എല്ലാ പ്രവർത്തി 
ദി വ സ ങ്ങ ളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോ ഗസ്ഥന്റെ 
കാര്യാ ല യ ത്തിൽ നിന്നും ലഭി ക്കു ന്ന താ ണ്. ദർഘാ സു 
ക ളു ടെകൂടെ 100 (നൂറ്) രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത 
ഫോറത്തിലുള്ളതുപ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം 
സമർപ്പി ക്കേ ണ്ട താ ണ്. പാഥ മിക കരാർപത്രം ഇല്ലാതെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും പരിഗണിക്കു 
ന്നതല്ല. 1984- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ 8(2) വകുപ്പ്അനുസരിച്ച് പ്രസ്തുതപണിയെടുക്കുന്ന 
കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു 
ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് 
നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. നിരതദ്രവ്യം തിരുവനന്തപുരം 
ചെറുകിടജലസേചന വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറ്റി 
എടുക്കത്തക്കരീതിയിൽ വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 

-- പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന 
മാത്ര 10 - 2 - 2011 , 4 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് 


10 


50,000 


11 


39,300 


25th JAN. 2011] 


IRRIGATION DEPARTMENT 


| ( 2 ) 


- 2 


55/ SE/ ISC / 2010 - 11 - Urgent protection 
works to the left bank of Achenkovil 
river at the d /s of Malappara KWA Check dam 
in Konni Constituency — 16 . 50 Lakhs 


41,300 


3 


നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച് 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച 
ദർഘാസുകൾ 10 - 2 - 2011 വൈകുന്നേരം 4.30 മണിക്കുതന്നെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം 
അവധിയായാൽ തൊട്ടടുത്ത ദിവസം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതുംഅന്നേദിവസം 4.30 മണിക്ക് തുറക്കുന്നതുമാണ്. 
നിരതദ്രവ്യമായി ഇന്ദിരാ വികാസ്പത സ്വീകരിക്കുന്നതല്ല. ജലവിഭവ 
വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ദർഘാസുകളെ 
സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ലേബർ കോൺടാക്ട് സൊസൈറ്റികൾ, 
ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത , കൈവശമുള്ള 
പണികൾ, അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക 
പരിധി മുത ലാ യവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും 
ബന്ധപ്പെട്ട ജോയിന്റ് രജി സ് ടാ റിൽ നിന്ന് ലഭിച്ചത് 
ടെണ്ടർ വാങ്ങുന്ന സമയം ഹാജരാക്കേണ്ടതും ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ടുമെന്റിന്റെ 
ടെണ്ടർ സംബന്ധിച്ച നിബന്ധനകളും ജി . ഒ . ( പി ) നമ്പർ 
84/ 97/ പി. ഡബ്ളൂ . ആന്റ് റ്റി. പ്രകാരമുള്ള നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


5 6 / S E / IS C / 2 0 1 0 - 11 - P r ovi d in g 
Bathing ghat and protection works on 
the left bank of Achenkovil river near 
Santhigiri Ashramam in Konny 
Constituency - 16. 50 Lakhs 


41,300 


- 57/SE /ISC/2010- 11 - Closing of breach 

at Mukkampozhi formed during the heavy 
rain on October 2010 — 37 Lakhs 


50,000 


- 5 


Office of the Superintending Engineer, 

Minor Irrigation Circle , 
5th Floor, Jalavijnana Bhavan , 

( Sd .) 
Ambalamukku , Kowdiar P. O ., 
Thiruvananthapuram . 

Superintending Engineer. 


58 / SE / ISC /2010 -11 - AS E Work - 
Reformation to the damaged sea wall 
for a length of 65m from Ch :65 . 065 to 
65.130 Km at Panoor in between CES 5117 
and 5115 in Thrikkunnapuzha Panchayat 
in Harippad Constituency - 18.60 Lakhs 46,500 


SHORT TENDER NOTICE 


Cost of tender documents - 3 , 700 + VAT for 
Sl. No. 1 , 2, 500 + VAT for Sl . Nos. 2 , 3 , 5 , 600 + VAT 
for Sl. No. 4 , 2,800 + VAT for Sl. No. 5. 


No. D3 ( N ) -3568/04/ISC . 


12th January 2011 . 


Time of Completion — 6 months. 


Class of Contractor - " A & B , 


All prevailing conditions applicable to Short 
Tenders in Irrigation and PWD are applicable to these 
Short tenders also . 


Competitive short tenders in sealed cover superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the 
Registered Contractors of Kerala PWD /Irrigation of 
eligible class. The tender will be received upto 4 p . m . on 
11 - 2 - 2011 by registered post and will be opened at 
4 . 30 p . m . on the same day. Tenders through courier 
service will not be accepted . Department will not be 
responsible for the postal delay. If the last date of receipt 
of tender will to be a holiday , the tenders will be opened 
at the same time on the next working day. Tender forms 
and other details can be had from the Office of the 
Superintending Engineer, Irrigation South Circle , 
Thiruvananthapuram upto 4 p . m . on 8 - 2 - 2011. 


Sl . 


EMD 


Tender No. and 
Name of Work with PAC 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ ജലസേചന 
വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, തിരു വ ന ന്ത പുരം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതു മരാമത്ത് 
വകുപ്പിലോ ജലവിഭവ വകുപ്പിലോ രജിസ്റർ ചെയ്തിട്ടുള്ള 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച കവറിൽ 11- 2 - 2011 

വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റർ ചെയ്ത തപാലിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾവഴി സമർപ്പിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം അവധിയായാൽ 
അതിന്റെ തൊട്ടടുത്ത ദിവസം ടി സമയംവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 
4.30 - ന് തുറക്കുന്നതായിരിക്കും. 


No. 
(1) 


- ( 2 ) 


( 3 ) 


54/ SE /ISC /2010 -11 - Providing a semi 
permanent Check dam across Achenkovil 
river d /s of Kodumthara temple near 
Kummalikadavu in Pathanamthitta 
| Municipality - 24 .50 Lakhs 


50 ,000 


25th JAN, 2011] 


IRRIGATION DEPARTMENT 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


of eligible class. Tender forms and other details can be 
had from the office of the undersigned up to 1 p.m . on 
3 - 2 -2011. The tenders will be received up to 4 p .m . on 
7 - 2 -2011 by registered post and will be opened at 
4 .30 p .m . on the same day. Tender received after the 
stipulated date and time due to postal delays or tenders 
send by courier service/ directly will not be accepted . In 
case, the last date for receipt of tender happens to be a 
holiday, tenders will be received up to 4 p . m . on the next 
working day. 


50,000 


2 


EMD 


- St . 
No. 


Tender No. and 
Name of Work with estimate PAC 


41,300 


3 


54/എസ് ഇ / എ എ സ് സി / 2 010 - 11 
പത്ത നം തിട്ട മു നി സി പ്പാ ലി റ്റി യിൽ 
കുമ്മാളിക്കട വിനു സമീപം കൊടുന്തറ 
ക്ഷേത്രത്തിന് താഴെ അച്ചൻ കോ വിൽ 
ആറിനു കുറുകെ അർദ്ധ സ്ഥായിയായ 
തടയണയുടെ നിർമ്മാണം - 24.50 ലക്ഷം 
55/ എസ് ഇ / എ എ സ് സി / 2 0 10 - 11 
കോന്നി നിയോജകമണ്ഡലത്തിൽ മാലപ്പാറ 
കേരള വാട്ടർ അതോറിറ്റിയുടെ ചെക്ക് ഡാമിന് 
താഴെ അച്ചൻകോവിൽ ആറിന്റെ ഇടതുകരയുടെ 
സം രക്ഷണ പണികൾ - 16.50 ലക്ഷം 
56/എസ് ഇ / എ എ സ് സി / 2 010 - 11 
ടി ശാന്തിഗിരി ആശ്രമത്തിന് സമീപം 
അച്ചൻകോവിൽ ആറിന്റെ ഇടതുകരയുടെ 
സം ര ക്ഷ ണ പണികളും കുളിക്കടവിന്റെ 
നിർമ്മാണവും - 16. 50 ലക്ഷം 
57/ എസ് ഇ / എ എ സ് സി / 2 0 10 - 11 
കാലവർഷക്കെടുതിയിൽ മുക്കുംപൊഴിയിലെ 
തകർന്ന ഭാഗത്തിന്റെ പുനർ നിർമ്മാണ 
പണികൾ - 37 ലക്ഷം 
58/ എസ് ഇ / എ എ സ് സി / 2 010 - 11 
കടലാക്രമണ പ്രതിരോധ പണികൾ - 
ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ 
തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ സി ഇ എസ് 
5117 - നും 5115 - നും ഇടയ്ക്ക് പാനൂരിൽ 
ചെയിനേജ് 65. 065 മുതൽ 65 .130 കി . മീ . 
വരെ 65 മീറ്റർ നീള ത്തിൽ തകർന്ന 
കടൽ ഭിത്തിയുടെ പുനർ നിർമ്മാണം - 
18 . 60 ലക്ഷം 


- 1 7/DIR /INDT/ 2010 -11 - IND -RIDF XVI 

Improvement of boat route canal from 
Kumarakom to Muhamma in Kottayam 

District - 100 Lakhs 
- 2 8/DIR / INDT/ 2010 - 11 - IND - RIDF XVI 

Improvement of Kallara feeder canal in 
Kottayam District - 100 Lakhs 


50 ,000 


41, 300 


50,000 


50, 000 


3 9 / DIR /INDT/ 2010- 11 - IND - RIDF XVI 

Improvement to Muttar -Neelamperoor 
canal in Changanassery Taluk - 98 Lakhs 


5 


50,000 


50,000 


4 10/DIR / INDT/2010 - IND - RIDF XVI 

Improvement of boat route/ feeder canal 
from Cheepunkal to Mannanam in 

Kottayam District - 150 Lakhs 
5 11/DIR /INDT/ 2010 - IND - RIDF XVI 

Improvement of boat route / feeder canal 
from Vaikkom to Thavanakkadavu 
- 150 Lakhs 


46,500 


50,000 


ദർ ഘാസ് പ മാണത്തിന്റെ വില - കമ നമ്പർ 1- ന് 
3,700 + വാറ്റ്, കമ നമ്പർ 2 - നും 3 - നും 2, 500 + വാറ്റ്, 
ക്രമനമ്പർ 4 - ന് 5,600 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 2,800 + വാറ്റ്. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാരുടെ ക്ലാസ് - " എ യും ബി യും . 

ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിവ ര ങ്ങളും ഈ 
കാര്യാലയത്തിൽനിന്നും 8 - 2 - 2011 വൈകുന്നേരം 4 മണിവരെ 
ലഭ്യ മാ ണ് . ജല വി ഭവ വകു പ്പി ലും പൊതു മ രാ മത്ത് 
വകുപ്പിലും ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


Cost of tender documents - 15 , 000 + VAT for 
Sl. Nos . 1 , 2 ; 14 ,700 + VAT for Sl. No. 3 and 
22 ,500 + VAT for Sl . Nos. 4, 5 . 

Time of completion — 6 months. 
Class of Contractor — ‘ A ’ Class . 


All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


Office of the 
Superintending Engineer, 
Irrigation South Circle , 
Thiruvananthapuram . 


Inland Navigation Directorate , 
Kollam. 


(Sd.) 
Director: 


( Sd.) 
Superintending Engineer. 


TENDER NOTICE 


ദർഘാസ് പരസ്യം 


No . D2-11/INDT/2006. 


31st December 2010 . 


Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from Contractors 


നമ്പർ ഡി1 - 1/ 99 വാല്യം- 3. 

| 2011 ജനുവരി 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഉൾനാടൻ ജലഗതാഗത ഡിവിഷൻ, കൊല്ലം താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിൽ രജിസ്റ്റർ 
- ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യ ത യുള്ള അംഗീകൃത 


25th JAN, 2011] 


IRRIGATION DEPARTMENT 


നമ്പർ 


കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 1959 - ലെ കേരള നിർമ്മാണ തൊഴി ലാളി ക്ഷേമ നിധി 
(പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച നിയമത്തിന്റെ 8 (3) വകുപ്പനുസരിച്ച് പ്രസ്തുത പ്രവർത്തിയുടെ 
കവറുകളിൽ 8 - 2 - 2011 വൈകുന്നേരം 4 മണി വരെ രജിസ്റ്റർ മൊത്തം ചെലവിന്റെ 1 ശതമാനം നിർമ്മാണ തൊഴിലാളി 
ചെയ്ത് തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴിയോ ക്ഷേമ നിധി ഫണ്ടിലേക്ക് നൽകു വാൻ ബാദ്ധ്യസ്ഥനാണ്. 
നേരിട്ടോ സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർ ഘാസ് പമാ ണങ്ങൾക്ക് അടച്ച തുക യാതൊരു 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസ ങ്ങൾക്ക് ഈ ഓഫീസ് കാര ണവ ശാലും മടക്കി കൊടു ക്കു ന്ന ത ല്ല . നിര ത 
ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന ദ്രവ്യം കൊല്ലം ഉൾ നാ ടൻ ജല ഗതാഗത വി ഭാഗം 
ദിവസം അവധിയാ യാൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തക്ക രീതിയിൽ 
ദിവസം 4 മണി വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. വാങ്ങേണ്ട തും പവ്യ ത്തിയുടെ പേര് എഴു തേ ണ്ട തും 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതു മാ ണ്. പൂരിപ്പിച്ച 
ദർഘാസ് നമ്പരും 

നിരത 
ക്രമ 

ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

മുദ്രവച്ച കവറുകളിൽ ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണിവരെ 
അടങ്കൽ തുകയും 

രജിസ്റ്റർ ചെയ്ത തപാൽവഴി സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
4 / 2010 - 11 - ജലഗതാഗതം സുഗമമാക്കുന്ന 

4. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
തിനുവേണ്ടി അഷ്ടമുടിക്കായലിന്റെ വിവിധ 

അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരാകുന്ന 
ഭാഗങ്ങളിലുള്ള ബോട്ട് ജെട്ടികളുടെ അറ്റകുറ്റ 

കരാറു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ തുറക്കു ന്ന തു മാ ണ് . 
പണി ക ളും ഫ ൻ ഡ ർ പോസ്റ്റു ക ളും 

ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചാൽ 
സ്ഥാപിക്കുന്ന പ്രവൃത്തി - 14 .6 ലക്ഷം 36,500 അടുത്ത പ്രവർത്തി ദിവസം ദർഘസുകൾ സ്വീകരിക്കുന്നതും അന്നേ 
2 5 / 2 0 10 - 11 - തൃക്കടവൂർ പഞ്ചായത്തിൽ 

ദിവസം 4.30 മണിക്ക് തുറക്കുന്നതുമാണ്. 
വഞ്ചി പ്പു ഴ ക ട വിൽ ഒരു ബോട്ട് ജെട്ടി 

- ഇന്ദിരാ വികാസ് പതം നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. 
നിർമ്മിക്കുന്ന പ വ്യത്തി - 12 ലക്ഷം 30 ,000 

ജല വിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകുപ്പിലേയും 
3 6/ 2 0 10 - 11 - ടി പ്ലാവറക്കടവിൽ ടി ടി 

ദർഘാസുകളെ സംബന്ധിക്കുന്ന നാളിതുവരെയുള്ള മറ്റ് എല്ലാ 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 
- 12 ലക്ഷം 

30 ,000 
7 / 2010 -11- ചവറ തെക്കുഭാഗം പഞ്ചായത്തിൽ 

എക്സിക്യൂട്ടീവ് 
അഷ്ടമുടിക്കായലിന്റെ തീരസംരക്ഷണവും 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഉൾനാടൻ ജലഗതാഗത വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
ഗുഹാനന്ദപുരം ബോട്ട് ജെട്ടിയുടെ സംരക്ഷണ 

ആശ്രാമം , കൊല്ലം. 

എഞ്ചിനീയർ. 
ഭിത്തിയുടെ അറ്റകുറ്റപ്പണി ക ളും നടത്തുന്ന 
പ്രവൃത്തി- 11. 4 ലക്ഷം 

28 ,500 

ദർഘാസ്/ ലേലപരസ്യം 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1 - ന് 
2,200 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 1,800 + വാറ്റ്. 

നമ്പർ ഡി - 259/ 2010 . 

2011 ജനുവരി 4. 
- ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അധീനതയിലുള്ള 
സമയവും- 4- 2 -2011, 4 മണി വരെ. 

കൊല്ലം ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 
ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

അംബാസഡർ കാർ കെ . എൽ. 01- ബി - 6495 ( 1992 മോഡൽ) 
സമയവും -8- 2- 2011, 4 മണി വരെ. 

ഇപ്പോൾ എങ്ങനെയാണോ ആ അവസ്ഥയിൽ അസിസ്റ്റന്റ് 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
-- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8- 2 -2011, 

മറ്റുദ്യോഗസ്ഥനോ2011 ഫെബ്രുവരി 3 -ാം തീയതി 12 മണിക്ക് 
4. 30 മണി. 

ഓഫീസ് പരിസരത്ത് വച്ച് പരസ്യമായി കേരള ഗവൺമെന്റ് 
കരാറു കാരുടെ യോഗ്യത - " സി ക്ലാസ്സും അ തി നു പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പ് ദർഘാസ്/ ലേലവ്യവസ്ഥ 
മുകളിലും. 

കൾക്ക് വിധേയമായി ദർഘാസ്/ ലേലം നടത്തുന്ന താ ണ്. 

ലേലദിവസം ഒഴിവുദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

പ്രവൃത്തിദിവസം അതേ സമയത്തും സ്ഥലത്തും ദർഘാസ്/ 
- ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 

ലേലം നടത്തുന്നതായിരിക്കും. 
ദർഘാസ് വിൽക്കുന്ന അവസാന ദിവസം വൈകിട്ട് 4 മണി 

പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുമ്പായി 
വരെ നിശ്ചിത വിലയും വില്പന നികുതിയും ഒടുക്കി രേഖാമൂലം 2,000 നിരതദ്രവ്യം പണമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
ആവശ്യപ്പെട്ടാൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകളുടെകൂടെ 50 ( അമ്പത്)- ന്റെ മുദ്രപത്രത്തിൽ 

താൽപ്പ ര്യ മു ള്ള വ്യക്തി ക ളിൽ നിന്നും മുദ്ര വച്ച 

ക്വട്ടേഷനും പരസ്യ ലേലത്തിനും മത്സരാടിസ്ഥാനത്തിൽ 
നിർദ്ദിഷ്ട ഫോറത്തിൽ ഒരു പ്രാഥമിക കരാർ സമർപ്പിക്കേണ്ട 

ക്വട്ടേഷനുകൾ ക്ഷണിക്കുന്നു. ക്വട്ടേഷനുകൾ അന്നേദിവസം 11 
താണ്. തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 

മണിവരെ സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ദർ ഘാ സി നോ ടൊപ്പം സഹ ക ര ണ സം ഘം ജോയിന്റ് 

ആഗ്രഹിക്കു ന്ന വർ അവരുടെ സ്ഥിര മായ മേൽവിലാസം 
രജിസ്ട്രാറിൽ നിന്നും വാങ്ങിയ യോഗ്യതാ സർട്ടിഫിക്കറ്റും 

തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ ലേല നിരതദ്രവ്യം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ കൗണ്ടർ സൈൻ ചെയ്ത ടി തൊഴിലാളി - കെട്ടി വ യ് ക്കു ന്ന തിന് മുമ്പായി ഹാജ രാ ക്കേ ണ്ട താ ണ് . 
സഹകരണസംഘത്തിന്റെ കൈവശമുള്ള എല്ലാ വർക്കുകളുടെയും നിയമാനുസൃത തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ യാതൊരു 
വിശദ വിവരങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. കാരണവശാലും ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല . 


25th JAN. 2011] 


IRRIGATION DEPARTMENT 


- 


53 


- (1) 


ലേലം സ്ഥിര പ്പെടു ത്തി കിട്ടിയ ആൾ നിര ത ദ്രവ്യം 
കഴിച്ചുളള ബാക്കി മുഴുവൻ തുകയും നിലവിലുളള വിൽപ്പന 
നികുതിയടക്കം അപ്പോൾ തന്നെ അധികാരികളെ ഏൽപ്പിച്ച് 
രസീത് വാങ്ങിക്കൊളേള ണ്ടതും ലേല സാധനം സ്വന്തം 
ചിലവിൽ ഏഴു ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

ലേല വസ്ത് നേരിൽ കാണു ന്ന തിനും കൂടു തൽ 
വിവരങ്ങൾക്കും ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


4 14 / ഇഇ / 2 010 - 11 - ചേർത്തല മുനിസിപ്പാ 

ലിറ്റിയിൽ ആറാം വാർഡിലെ മണലിൽ പാലം 
മുതൽ വടക്കോട്ട് മണികണ്ഠൻ കായലിന്റെ 
കിഴക്കേ കരയുടെ സംരക്ഷണ പണികൾ - 
- 5 ലക്ഷം 


12, 500 


5 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഇൻലാന്റ് നാവിഗേഷൻ സബ് എഞ്ചിനീയർ 
ഡിവിഷൻ, കൊല്ലം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


15 / ഇഇ/ 2010 - 11 - പുന്നപ്ര തെക്ക് വില്ലേജിലെ 
പൂമീൻപൊഴിയുടെ വടക്കേ കരയുടെ( പാലത്തിന് 
വടക്ക് പടിഞ്ഞാറ് ഭാഗം) സംരക്ഷണ 
പണികൾ - 5 ലക്ഷം 

12 ,500 
16 / ഇഇ / 2 0 10 - 11 - ആലപ്പുഴ മുനിസിപ്പാ 
ലിറ്റിയിൽ ഇ . എസ്. ഐ . വാർഡിലെ 
രാരിച്ചന്റെ വീടു മുതൽ കിഴക്കോട്ട് ഇലവന്തി 
തോടിന്റെ ഇരുകരകളുടെയും സംരക്ഷണ 
പണികൾ - 5 ലക്ഷം 

12 ,500 
17 / ഇഇ / 2 0 10 - 11 - ആലപ്പുഴ മുനിസിപ്പാ 
ലിറ്റിയിൽ കറുകയിൽ വാർഡിൽ നാഗരാജ 
ക്ഷേത്രംമുതൽ വടക്കോട്ട് ഇടത്തോടിന്റെ 
ടി ടി - 5 ലക്ഷം 

12 ,500 


ദർഘാസ് പരസ്യം 


12 , 500 


നമ്പർ ഡി . ബി . 3 / 2010. 

2011 ജനുവരി 12 , 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 
വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് 11 - 2 - 2011 വൈകുന്നേരം 4 മണിവരെ 
നിശ്ചിത യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ, 
നിലവിലുള്ള ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള 
അംഗീകൃത തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരു വി വരം രേഖ പ്പെടുത്തി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
രജിസ്റ്റേർഡ് തപാൽമുഖേന ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ് മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല. തപാൽ വകുപ്പുമൂലമുണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ കാര്യാലയം യാതൊരു കാരണവശാലും ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല . അന്നേദിവസം വൈകുന്നേരം 4.30 മണിക്ക് താഴെ 
ഒപ്പിട്ടി രി ക്കു ന്ന ഔ ഫീസറോ അ ദ്ദേ ഹം അ ധി കാ ര 
പ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അന്നേദിവസം അവധിയായാൽ അടുത്ത ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു നിബന്ധന 
കൾക്ക് മാറ്റമില്ല . 


8 18 / ഇഇ / 2 010 - 11 - ആലപ്പുഴ മുനിസിപ്പാ 

ലിറ്റിയിൽ ആശ്രമം വാർഡിൽ ലോമയുടെ 
വീടു മുതൽ വടക്കോട്ട് തോടിന്റെ ടി ടി 

- 5 ലക്ഷം 
9 19 / ഇഇ / 2 010 - 11 - മുഹമ്മ പഞ്ചായത്തിൽ 

4 -ാം വാർഡിൽ കുളക്കോഴിച്ചിറ ബോട്ടുജെട്ടി 
യിൽ ബോട്ട് റൂട്ട് ചാനലിന്റെ ആഴം കൂട്ടൽ - 
- 3 .30 ലക്ഷം 


8 ,250 


ദർ ഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 2 - ന് 
800 + വാറ്റ്, ക്രമനമ്പർ 9 - ന് 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
1,000 + വാറ്റ്. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 


കരാറുകാരുടെ തരം സി മുതൽ മുകളിലോട്ട്. 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


(2 ) 


1 11/ ഇഇ / 2 0 10 - 11 - അമ്പലപ്പുഴ തെക്ക് 

പഞ്ചായത്തിൽ മേനകപൊഴിയുടെ ഇരു 
കരകളുടെയും സംരക്ഷണ പണികൾ - 
5 ലക്ഷം 


ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽനിന്നും ദർഘാസ് 
തീയതിക്ക് 7 ദിവസം മുമ്പ്മുതൽ 8- 2 -2011- ന് വൈകുന്നേരം 
4 മണിവരെ ലഭിക്കുന്നതാണ്. നിശ്ചിത വില (മടക്കി കൊടുക്കു 
ന്നതല്ല ) രൊക്കം പണമായോ മണിയോർഡറായോ രേഖാമൂലം 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കു ന്ന താ ണ് . 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഉറപ്പിക്കു ന്ന തിനുള്ള കാലാ വധി 4 മാസം ആകു ന്നു . 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ തങ്ങളുടെ യോഗ്യതയെ 
സംബ ന്ധിച്ചും പസ്തുത സഹ ക ര ണ സം ഘ ങ്ങ ൾ ക്ക് 
നിലവിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും രജിസ്ട്രാറുടെ 
സർട്ടി ഫിക്കറ്റ് ഹാജ രാ ക്കേ ണ്ട താ ണ് . ദ ർ ഘാ സുകള 
സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ എന്നീ വകുപ്പു 
ക ളിൽ നില വിലുള്ള ചട്ട ങ്ങളും വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


12 ,500 


| 2 


12 / ഇഇ / 2 010 - 11 - കുത്തിയതോട് പഞ്ചായ 
ത്തിലെ തഴപ്പു കായലിന്റെ കിഴക്കോട്ടുള്ള 
കരയുടെ സംരക്ഷണ പണികൾ - 
- 3. 70 ലക്ഷം 


9 ,250 


3 


13 / ഇഇ / 2 010 - 11 - അമ്പലപ്പുഴ വടക്ക് 
പഞ്ചായത്തിലെ പൂമീൻപൊഴിയുടെ തെക്കേ 
തീരത്തിന്റെ ( പാലത്തിന് തെക്ക് ഭാഗം) 
സംരക്ഷണ പണികൾ - 5 ലക്ഷം 


12 ,500 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

- ( ഒപ്പ്) 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


25th JAN. 2011] 


IRRIGATION DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി .3 / 1998 - 99. 


2011 ജനുവരി 4. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ നമ്പർ- 2, 
ആലുവ, താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 28- 1- 2011 - ന് 
വൈകുന്നേരം 3 മണിവരെ രജി സ്റ്റേർഡ് തപാലിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴിയുള്ള 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അ വ ധിയായാൽ അതിനടുത്ത ദിവസം 
അവസാന തീയതിയായി പരിഗണിക്കുന്നതാണ്. ദർഘാസുകൾ 
അതേദിവസം വൈകുന്നേരം 3 . 30 - ന് എക്സികട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 
അ പ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ ര ത ത്തിൽ 
ജല സേ ചന വകു പ്പിന് ബാധ ക മായ പാഥ മിക കരാറും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തി ആവശ്യമായ 
സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് നിരതദ്രവ്യവും ഉള്ളടക്കം ചെയ്തിട്ടില്ലാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 1990 - ലെ 
കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമ 
ത്തിലെ എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 

- തൊളിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർ ഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം എ സ്. ) 135 / 97 / 

കോ -ഓപ്പറേറ്റീവ്, തീയതി 13 - 11- 1997 - ൽ നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുളള പ്രവൃത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പെരിയാർ വാലി 
ഡിവിഷൻ നമ്പർ- 2, 

(ഒപ്പ്) 
ആലു വ . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
27/ ഇT 2/ 2 0 10 - 11 - പി. വി. ഐ . പി. - പള്ളിക്കര 
എം . ഡി . -ചെയിനേജ് 3.5 കി . മീ ., 4.00 
കി. മീ ., 5.00 കി . മീ ., 6.00 കി. മീ .- ന് സമീപം 

അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 5,00,000 12,500 
2 28/ ഇT 2/ 2 0 10 - 11 - ടി എടയ്ക്കാട്ടുവയൽ 

എം . ഡി . ചെയിനേജ് 4.6 കി. മീ . ട്രാഷ് 
റാക്കിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും 
നിർമ്മാണം - 3,20,000 

8 ,000 
- 3 29 / ഇT 2/ 2 010 - 11 - ടി തലക്കോട് 

എം . ഡി .യുടെഅക്വഡക്ടിന്റെപുനരുദ്ധാരണ 
പണികൾ - 4,20,000 

10 , 500 
30/ ഇT 2/ 2 0 10 - 11 - ടി തിരുവാങ്കുളം 
എം . ഡി.യുടെ ചെയിനേജ് 4.00 കി. മീ .- ന് 
സമീപമുള്ള സെഫണിന്റെ ചോർച്ച 
തടയുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ - 
- 5, 00, 000 

12 ,500 
31/ ഇഇ 2 / 2 010 - 11 - ടി ഇടപ്പള്ളി ബ്രാഞ്ച് 
കനാൽ ചെയിനേജ് 6.40 കി . മീ .- ന് സമീപം 

കൊച്ചുകുഴിയിൽ കേടായ പൈപ്പ് സെഫണിന്റെ 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 12, 50 ,000 31, 250 
- 32/ ഇൻ 2 / 2 010 - 11 - ടി തെങ്ങോട് 
എം . ഡി. 

യുടെ 2.25 കി. മീ.- ന് സമീപം ടി 
- 8 ,00 , 000 

20,000 


ദർഘാസ് പരസ്യം 

- (1) 
നമ്പർ ഡി1/ ടി .എൻ. 2010 -11(3). 

2011 ജനുവരി 5, 
കേരള ഗവർണ്ണർക്കു വേണ്ടി പാല ക്കാട് ചെറു കിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി താഴെ കാണിച്ചിട്ടുള്ള 
ദിവസം അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
താഴെ ഒപ്പിട്ടിട്ടുള്ള അധികാരിയുടെ കാര്യാലയത്തിൽ വച്ച് 
9 - 2 - 2011 വൈകുന്നേരം 4 . 30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജ രാ യ കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ് നമ്പരും 
കമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 
( 2 ) 

(3 ) 


5 


(1) 


( 
C 


ജലാശയങ്ങളുടെ കേടുപാട് തീർക്കലും പുനരുദ്ധാരണവും 

പുനഃക്രമീകരണവും 2010 - 11 
44/ 2010 - 1 - ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 
ചേലക്കാട്ട് കുളം മെച്ചപ്പെടുത്തുന്ന 
പ്രവൃത്തികൾ - 9, 40, 000 

23 ,500 
45/ 2010 - 11 കോങ്ങാട് പഞ്ചായത്തിലെ 
- അയ്യപ്പൻ കുളം ടി -- 13 ,70,000 

34, 250 
46 /2010 - 11 - അലനല്ലൂർ പഞ്ചായത്തിലെ 
നെല്ലിമന്നകുളം ടി - 13,00,000 

32 , 500 
പ്രോജക്ട് മെയിന്റനൻസ് 2010 -11 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 4 - നും 
1, 000 + വാറ്റ് 4 %, ക്രമനമ്പർ 2 - ന് 700 + വാറ്റ് 4 %, ക്രമനമ്പർ 
3 - ന് 900 + വാറ്റ് 4 %, ക്രമനമ്പർ 5 - ന് 1,900 + വാറ്റ് 4 % , 
കമനമ്പർ 6 - ന് 1,500 + വാറ്റ് 46. 

ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 
22 -1- 2011 മുതൽ 24 -1- 2011, 1 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 28 - 1- 2011, 3 മണി. 

ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 28 -1- 2011, 
3 . 30 മണി. 

കാലാ വധി - കമ ന മ്പർ 1, 2 , 4 ഇവയ്ക്ക് 3 മാസം. 
ക്രമനമ്പർ 3 - ന് 4 മാസം, ക്രമനമ്പർ 5 - നും 6 - നും 2 മാസം. 

കരാറുകാരുടെ യോഗ്യത - " സി യും അതിനുമുകളിലും. 


47 / 2010 - 1 - - പട്ടിത്തറ പഞ്ചായത്തിലെ 
പട്ടിത്തറ എൽ. ഐ . സ്കീമിന്റെ പന് 
ഹൗസിലെ ചുറ്റുമതിലിന്റെയും പ്രധാന 
കനാലിന്റെയും അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ - 6,50,000 
48 / 2010 -1 - തിരുമിറ്റക്കോട്പഞ്ചായത്തിലെ 
തിരുമിറ്റക്കോട്എൽ. ഐ . സ്കീമിന്റെ ശാഖ 
കനാലിന്റെ ടി - - 6,60 ,000 


16 ,250 


16, 500 


25th JAN. 2011] 


IRRIGATION DEPARTMENT 


32 , 500 


7 


കാലവർഷ നിയന്ത്രണം 
49 / 2010 - 11-- പറളി പഞ്ചായത്തിലെ ഭാരത 
പുഴയുടെ കുറുകെയുള്ള തിരുവഞ്ചി 
തടയണയുടെ ഇടതു വലതു കരയുടെ 
അടിയന്തിര സംരക്ഷണ പ്രവൃത്തികൾ - 
- 13, 00 ,000 
50/ 2010 -1 - - പിരായിരി പഞ്ചായത്തിലെ 
വാർക്കോടിലുള്ള കല്ലേക്കാട് തടയണയുടെ 
മുകൾ ഭാഗത്തെ കൽപാത്തി പുഴയുടെ 
ഇടതു വലതു കരയുടെ ടി - 

13, 00, 000 
51/2010 - 11- കൊടുമ്പ് പഞ്ചായത്തിലെ കാളി 
ക്ഷേത്രത്തിനടുത്തുള്ള തടയണയുടെ മുകൾ 
ഭാഗത്തെ കണ്ണാടി പുഴയുടെ വലതു 
കരയുടെ ടി - 13, 00,000 


32 ,500 


8 


32 , 500 


ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില ക്രമ നമ്പർ 1 - ന് 
- 1,500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 2,100 + വാറ്റ്, ക്രമനമ്പർ 3, 
6, 7, 8 ഇവയ്ക്ക് 2,000 + വാറ്റ്, ക്രമനമ്പർ 4 - ന് 1,300 
+ വാറ്റ്, ക്രമനമ്പർ 5 - ന് 1,400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 9- 2 - 2011 ഉച്ചയ്ക്ക് 1 മണി. 

- ദർഘാസ് പമാ ണ ങ്ങൾ സ്വീക രി ക്കുന്ന അവ സാന 
തീയതിയും സമയവും 9 - 2 - 2011 വൈകുന്നേരം 4 മണി. 


കരാറുകാരുടെ വിഭാഗം സിയും അതിനു മുകളിലും. 

പ്രവൃത്തിയുടെ നിർമ്മാണ കാലാവധി ക്രമനമ്പർ 4 - നും 
5 - നും 3 മാസം, മറ്റുള്ളവയ്ക്ക് 4 മാസം. 

- ദർഘാസ് പമാ ണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 
മേൽപ്പറഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ജല വിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറ്റം ചെയ്യാൻ പാടില്ലാ 
ത്തതുമാകുന്നു . 

- ആ വ ശ്യ മായ നിര ത ദ വ്യം കെട്ടിവെച്ച രേഖ കൾ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 


25th JAN . 2011] 


IRRIGATION DEPARTMENT 


25th JAN . 2011 ] 


IRRIGATION DEPARTMENT 


-XVI — 


25th JAN . 2011] 


IRRIGATION DEPARTMENT 


XVI 


XVI — 


SHORT RE - TENDER NOTICE 
No . D1- TQ 1/04 . 

12th January 2011. 
The Assistant Executive Engineer, B . S .P. Sub Division 
No . II, Vellamunda, Wayanad for and on behalf of the 
Governor of Kerala invites competitive tenders in sealed 
covers superscribing the Name of work and Name of 
contractor from qualified Registered contractors of Kerala 
PWD and Irrigation Wings for the works detailed below . 

Tender No . and Name of work with P . A . C . - 
2 /AEE /BSP/VLM /2010 - 11 — BSP — Construction of 
Kappumkunnu Distributary Supplying and planting 
boundary stones for Kappumkunnu Distributary from 
Ch . O m to 250 m — 24 ,000. 

EMD (27 % ) 600 . 
Cost of tender documents — 300 + VAT . 
Last date of receipt of tender - 2 -2 -2011. 
Class of Contractor eligible — D & above. 
Period of Completion — 3 months. 

Tender forms and other particulars can be had from 
the office of the undersigned during working days, 


25th JAN. 2011] 


IRRIGATION DEPARTMENT 


Oം 


one week before the date of tender and up to 1 p . m . on 
the date of tender. Sealed tenders will be received up to 
4 p . m . on 2 - 2 - 2011 . 


The tenderer should have to execute a preliminary 
agreement in specified forms in Stamp Paper worth 100 
of Government of Kerala along with the tender. The 
tenderer are liable to remit 1 % of the total cost of work to 
the Kerala Construction Labourers Welfare Fund as per 
the Act . 


( Sd.) 


Office of the Assistant 
Executive Engineer, 
B .S . P. Sub Division No. II, 
Vellamunda , Wayanad District . 


Assistant 
Executive Engineer. 


The tenders will be opened on the same day 
(2 - 2 -2011 ) at 4 .30 p . m . by the undersigned or any other 
authorized officer in the presence of tenderer who wish to 
attend if the date happens to be a holiday, the tenders 
will be received and opened on the succeeding working 
day at the time as specified above. 

All other conditions are as same as followed in the 
Irrigation Department including performance guarantee . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ബി . എസ് . പി . സബ് ഡിവിഷൻ നമ്പർ 2, 
വെള്ളമുണ്ട്താഴെ പറയുന്ന പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യത 
യുള്ള അംഗീകൃത കരാറു കാ രിൽ നിന്നും സ്വന്തം പേരും 
പ്രവർത്തിയുടെ പേരും ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ക വ റു ക ളിൽ മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ താഴെ 
കാണിച്ചിട്ടുള്ള തീയതിയിൽ വൈകുന്നേരം 4 മണിവരെ സ്വീക 
രിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 4.30 മണിക്ക് അസി 
സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചിനീയറോ അ ദ്ദേ ഹം 
അധികാര പ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ നോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും 2 / എ . ഇ . ഇ . ബി .എസ്. പി . വി.എൽ. എം ./ 2010 - 11 
ബി .എസ്. പി . - കാപ്പുംകുന്ന് ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെയിനേജ് 
0.0 മീ . മുതൽ 250 മീ . വരെ അതിർത്തി കല്ലുകൾ എത്തിച്ച് 
നാട്ടുന്ന പ്രവർത്തി - 24, 000. 

നിരതദ്രവ്യം - 600. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 300 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 2- 2 - 2011. 
കരാറുകാരുടെ വിഭാഗം " ഡി യും ഉപരിയും. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി- 3 മാസം. 

ദർഘാസ് ഫോറ ങ്ങളം മറ്റ് വിവ ര ങ്ങളും ദർഘാസ് 
തീയതിക്ക് ഒരാഴ്ച മുമ്പ്മുതൽ ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ ഈ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
- 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സഹിതം ദർഘാസ് സമർപ്പിക്കേ ണ്ട താ ണ്. ഏതെങ്കിലും 
കരാറുകാരൻ ദർഘാസ് സ്വീകരിച്ചതിനുശേഷം കരാറുടമ്പടി 
വയ്ക്കാതെ ഒഴിഞ്ഞുപോവുകയാണെങ്കിൽ ആ കാരണംകൊണ്ട് 
പ്രസ്തുത പ്രവർത്തി മറ്റൊരു കരാറുകാരനെ ഏൽപ്പിക്കേണ്ടി 
വന്നാൽ തന്മൂലം ഡിപ്പാർട്ട്മെന്റിനുണ്ടാകുന്ന എല്ലാ വിധ 
നഷ്ടങ്ങൾക്കും ദർഘാസ് ഒഴിഞ്ഞു പോകുന്ന കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കും. 


ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാരൻ നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് നിയമപ്രകാരമുള്ള വിഹിതം 
സർക്കാർ ഉത്തരവിൽ നിർദ്ദേശിക്കുന്ന തോതിൽ കെട്ടിവയ്ക്കേ 


25th JAN . 2011] 


IRRIGATION DEPARTMENT 


25th JAN . 2011] 


IRRIGATION DEPARTMENT 


61 


